കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL /TV ( N )/634/2012-14 


ാ 


1 


കേ 


GOV 


സർക്ക 


ക്കാർ 


S 


ERNMENT OF 


S KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 മേയ് 6 
6th May 2014 

1189 മേടം 23 
23rd Medam 1189 


നമ്പർ 


നമ്പർ 
18 


lig 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


o 


1936 വൈശാഖം 16 
16th Vaisakha 1936 


PART III 
Irrigation Department 


തിരുവനന്തപുരം ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയറുടെ നടപടിക്രമം 

( ഹാജർ : പി. ലതിക ) 


വിഷയം: - ജലസേചനം ജീവനകാര്യം - സീനിയർ സൂപ്രണ്ടുമാരുടെ 1- 3 - 2009 മുതൽ 2 - 12 - 2013 വരെയുള്ള അന്തിമ 

മുൻഗണനാ പട്ടിക പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം: 20- 12- 2013 - ലെ ഐ . സി.5. 8963/13 -ാം നമ്പർ ഉത്തരവ്. 


ഉത്തരവ് നമ്പർ ഐസി5 .8963 / 2013 തീയതി 29 - 3 - 2014 


ജലസേചന വകുപ്പിലെ സീനിയർ സൂപ്രണ്ടുമാരുടെ 1-3- 2009 മുതൽ 2 -12-2013 വരെയുള്ള താത്ക്കാലിക മുൻഗണനാ പട്ടിക 
മേൽ ഉത്തരവ് പ്രകാരം പ്രസിദ്ധീകരിച്ചിരുന്നു . ഈ താത്ക്കാലിക മുൻഗണനാ പട്ടികയെ സംബന്ധിച്ച് പരാതി ഉള്ളവർ ആയത് 
ആവശ്യമായ രേഖകൾ സഹിതം ആഫീസ് മേലധികാരി മുഖേന ഈ ആഫീസിൽ സമർപ്പിക്കുവാൻ ഒരു മാസത്തെ സമയവും 
അനുവദിച്ചിരുന്നു . സമയപരിധി പിന്നിട്ടിട്ടും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ, സീനിയർ സൂപ്രണ്ടുമാരുടെ 1- 3- 2009 മുതൽ 
2 - 12 -2013 വരെയുള്ള താൽക്കാലിക മുൻഗണനാ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . 


ഈ പട്ടിക ജലസേചന വകുപ്പിന്റെ ഔദ്യോഗിക വെബ് സൈറ്റായ www.irrigation . kerala. gov.in - ൽ ലഭ്യമാകുന്നതാണ്. 
കൂടാതെ ടി അന്തിമ മുൻഗണനാ പട്ടിക കേരള ഗസറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. 


ജലസേചനവും ഭരണവും 
ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ചീഫ് എഞ്ചിനീയർ. 


6th May 2014 ] 


IRRIGATION DEPARTMENT 


346 


ANNEXURE I 


Final Seniority List of Senior Superintendents for the period from 1 -3-2009 to 2 - 12 -2013 


Name 


Name 


No. 


Rank No. 

in the 
cadre of 

J. S. 


Date of 
Birth 


Departmental Educational 
Qualification Qualification 


Order No. Date of 
and Date joining Remarks 

of in the 
Promotion promoted 

(7 ) (8 ) (9 ) 


(1) 


(2 ) 


(3) 


( 4 ) 


(5 ) 


R 


(6 ) 


1 


V. K . Santhamma 


85 


5 - 9- 1954 


Test Exempted 


S.S .L .C . 


. 


Retired 


B1-26134 /08 
dtd . 6 -8 - 2009 


2 


K . S. Jayaprakash 


109 


24 - 5 - 1957 


M .A . 


Retired 


MOP, A /C Test 
(L ), PWD Test 


B1-26134 /08 
dtd . 6 -8 -2009 


3 


V. Beenakumari 


110 


28 -5 - 1957 


B .Sc ., B .Ed . 


Retired 


MOP, A / C Test 
(L ), PWD Test 


B1 -4753/09 
dtd . 3 - 5 - 2010 


4 


K . G . Jayasenan 


111 


18 -11- 1957 


S . S .L . C . 


Retired 


MOP, A /C Test 
(L ), PWD Test 


B1-4753/09 
dtd . 3 -5 - 2010 


5 


Mary Elizabeth Andrews 112 


S .S .L . C . 


Retired 


B1- 4753/09 
dtd . 3-5 -2010 


6 


K . Vilasini 


116 


4 - 10 - 1957 


MOP, 


B . A . 


Retired 


B1-4753 /09 
dtd . 3- 5 -2010 


Test Exempted 


7 


G Anil Kumar 


117 


25 -5 - 1959 


S .S .L .C . 


24 -5 -2010 


MOP, 
Test Exempted 


B1-4753 /09 
dtd . 3 -5 -2010 


8 


V. M . Radhakrishnan 


118 


20 - 10- 1956 


Test Exempted 


S.S.L .C . 


. 


Retired 


B1-4753/09 
dtd . 3 -5 -2010 


9 


K . R . Ayyappan 


119 


1 


-11- 1959 


P.D .C . 


2 -6 - 2010 


MOP, A / C Test (L ), 

PWD Test 


B1-4753/09 
dtd . 3 -5 - 2010 


10 


E . Uma Maheswari 


124 


19 -2-1959 


B .A . 


MOP, A /C Test (H ), 

PWD Test 


B1- 4753/09 
dtd . 3 -5 -2010 


17-5 -2010 


.. 


11 


K . D . Appu 


127 


24 -8- 1951 


Test Exempted 


S.S.L .C . 


B1 -4753/09 
dtd . 4 -8 - 2010 


. 


Retired 


12 


K . Umadevi 


131 


26 - 9 - 1959 


S .S .L .C . 


MOP, 
A / C Test (H ), 
PWD Test 


B1-4753/09 14 - 10 -2010 
dtd . 4 -8 - 2010 


13 


C. Vijayakumar 


132 


30 -5-1959 


MOP, A /C Test (L ), S.S.L .C . 

PWD Test 


B1 4753/09 20-8-2010 
dtd . 4 -8 - 2010 


.. 


14 


K . K . Rugmini 


133 


13 -8 -1958 


Test Exempted 


26 -8 - 2010 


.. 


B . A ., Type B1-4753/09 
writing Eng. (H ), dtd . 4 -8 - 2010 

Mal . ( L ) 


15 


Jaya Anna Thomas 


135 


31-7-1963 


P.D .C . 


1- 10 -2011 


.. 


MOP, 
A /C Test ( H ), 
PWD Test 


B1 -27676 /10 
dtd . 20 - 9 - 2011 


16 


K . Sreeletha 


137 


28 -5 - 1959 


.. 


MOP, A / C Test (H ), M .A . B1- 27676/ 10 30 -9-2011 

PWD Test (Economics) dtd . 20 -9 - 2011 


6th May 2014 ] 


IRRIGATION DEPARTMENT 


347 


(1) 


(2 ) 


( 3) 


(4 ) 


(5 ) 


(6 ) 


(7) 


(8) 


(9) 


17 


P. M . Radhakrishnan 


140 


10 -11- 1956 


Test Exempted 


S.S .L .C . 


Retired 


B1- 27676 / 10 
dtd . 20 - 9 - 2011 


18 


P. T. Yatheendradas 


141 


9- 10 -1956 


S .S .L .C . 


Retired 


МОР, 
A / C Test (L ),( H ) & 

PWD Test 


B1- 27676 / 10 
dtd . 20 - 9 - 2011 


19 


T. V . Leela 


143 


1- 12 - 1957 


S . S .L .C . 


30 -9 - 2011 Retired 


MOP, 
A / C Test (L ), ( H ) & 

PWD Test 


B1- 27676 / 10 
dtd . 20 - 9 - 2011 


20 


S . Geethakumari 


146 


16 -8-1959 


S .S .L .C . 


1- 12 - 2011 


MOP, 
A / C Test (H ), 
PWD Test 


B1- 27676 /10 
dtd . 20 - 9- 2011 


21 


T. Madhusoodanan 


26 -5 - 1961 


Test Exempted 


P . D . C . 


3- 11 -2011 


B1- 27676 / 10 
dtd . 20 - 9- 2011 


22 


K . L . Sudhakaran 


150 


2- 10 - 1956 


Retired 


MOP, A /C Test B . A ., Diploma B1-27676 / 10 
(H ), PWD Test in Electrical dtd . 20 - 9- 2011 

Engg . 


23 


K . K . Sivaraman 


7 -7 - 1958 


S . S .L .C . 


MOP, 
A / C Test (L ), 
PWD Test 


B1- 27676 / 10 17 - 10 - 2011 
dtd . 20 - 9- 2011 


24 


P. Ushakumari 


174 


20 - 11 - 1956 


S .S . L .C . 


Retired 


MOP, 
A / C Test (L ), 
PWD Test 


B1-27676 / 10 
dtd . 20 - 9- 2011 


25 


K . Jayasurian 


5 - 4 - 1960 


MOP, 
A / C Test (L ), 
PWD Test 


P.D . C ., Diploma B1 -27676 /10 12 - 10 -2011 

in Civil dtd . 20 - 9- 2011 
Engineering 


26 


K . Baby Sundar Raj 


S .S .L .C . 


B1- 27676 / 10 
dtd . 20 - 9- 2011 


Relieved 
conse 
quent on 
appointed 
as FA . 


27 


C. Venugopal 


18 


15 -11- 1956 


S .S .L .C . 


Retired 


MOP, 
A / C Test (L ), 
PWD Test 


B1- 27676 / 10 
dtd . 20- 9 - 2011 


28 


Rony Gonsalves 


15 -5 - 1959 


S .S .L .C . 


26 - 9 - 2011 


B1- 27676 / 10 
dtd . 20 - 9- 2011 


MOP, 
A /C Test (L ), 
( H ) & PWD 

Test 


29 


R . P . Rameshkumar 


1 - 1 - 1959 


BA 


1-6 - 2012 


B1-27676 / 10 
dtd . 20 - 9 - 2011 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


6th May 2014 ] 


IRRIGATION DEPARTMENT 


348 


(1 ) 


(2 ) 


( 3 ) 


(4 ) 


(5 ) 


(6 ) 


(7) 


(8 ) 


(9 ) 


30 


A . Sreekumar 


68 


26 -2- 1959 


P.D .C . 


3 -1- 2013 


.. 


B1-25678 /11 
dtd . 21- 12 - 2012 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


31 


Joseph John 


2 - 3 -1960 


B . A . 


B1- 25678/ 11 21 -1 -2013 
dtd . 21- 12 - 2012 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


32 


C . Sukumaran 


11 -4 - 1960 


P .D . C . 


B1-25678 / 11 18 - 2 -2013 
dtd . 21-12 -2012 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


33 


C . Kamala Bai 


318 -5 -1959 


S.S.L .C . 


.. 


B1-25678 /11 14 -1-2013 
dtd . 21-12- 2012 


MOP, 
A /C Test (L ), 
(H ) & PWD 

Test 


34 


V . Hussain 


1 - 1 - 1962 


M . Com . 


B1-25678 / 11 28 -1 -2013 
dtd . 21 -12- 2012 


MOP, 
A /C Test (L ), 
(H ) & PWD 

Test 


35 


K . Roy Thomas 


33 


18 - 12- 1961 


B1- 25678 /11 21 - 1-2013 
dtd . 21- 12 - 2012 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


36 


T. Murukesan 


34 


15-5-1962 


1-1- 2013 


MOP, 
A / C Test (L ), 
( H ) & PWD 

Test 


B . A ., Type 

writing 
English 


B1 -25678 /11 
dtd . 21- 12 -2012 


37 


M . K . Anitha 


38 


28-2- 1961 


S .S . L .C . 


8 -2 - 2013 


B1-25678 / 11 
dtd . 15 - 1- 2013 


MOP, 
A /C Test (L ), 
(H ) & PWD 

Test 


38 


M . B . James 


39 


114- 1959 


S.S.L .C . 


.. 


B1-25678 /11 11-2- 2013 
dtd . 15 - 1- 2013 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


39 


L . Kumari Geetha 


23-5 - 1959 


P .D . C . 


1-2 -2013 


B1- 25678 /11 
dtd . 15 - 1 -2013 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


40 


B . Rasiya Beevi 


48 


30 -11 - 1957 


Retired 


B1- 25678 /11 
dtd . 18 -7 - 2013 


MOP, 
A / C Test (L ) 
& PWD 

Test 


6th May 2014 ] 


IRRIGATION DEPARTMENT 


349 


(1 ) 


(2 ) 


(3) 


(4) 


(5 ) 


(6 ) 


(7) 


(8) 


(9) 


41 


A . G . Nourdeen 


53 


28 -5 - 1961 


B . A . 


B1 -25678/11 22 -7- 2013 
dtd . 18 -7 -2013 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


42 


Eby Abraham 


55 


13-10 -1957 


Retired 


B1- 25678 / 11 
dtd . 18 -7 - 2013 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


43 


Muraleedharan Unnithan , M . 59 


2- 5 - 1960 


M .Com . 


1- 8 -2013 


B1- 25678 /11 
dtd . 18 -7 -2013 


MOP, 
A / C Test (L ) 
(H ) & PWD 

Test 


44 


Abraham Thomas 


5 - 8 - 1959 


B1- 25678/ 11 19 -11- 2013 
dtd . 18 - 7 - 2013 


MOP, 
A / C Test (L ) 
& PWD 

Test 


45 


Vimala Thomas 


21 -7 - 1959 


B .A . 


MOP, 
A / C Test (L ), 

& PWD 


B1- 25678/ 11 26 -8 -2013 
dtd . 18 -7 - 2013 


Test 


46 


S . Rajeev 


63 


20-5- 1961 


.. 


MOP , 
A /C Test (L ), 
( H ) & PWD 

Test 


S .S.L .C ., I. T.I., B1- 25678/ 11 17-10-2013 

Type dtd. 18 -7 - 2013 
writing 
English 

(H ) 
Mal . ( L ) 


47 


B . Madhusoodanan Pillai 65 


29-5- 1959 


B . A . 


B1-25678 /11 1-10 -2013 
dtd . 18 -7 -2013 


MOP, 
A /C Test (L ) 
(H ) & PWD 

Test 


48 


K . K . Sasi 


66 


1-1-1961 


B1-26075 /12 25-11-2013 
dtd . 1 -11- 2013 


.. 


MOP, 
A / C Test ( L ), 
& PWD 
Test 


49 


C . S . Usha 


70 


29 -3- 1959 


S .S .L .C . 


B1- 26075/ 12 12 -12 - 2013 
dtd . 2 - 12 -2013 


MOP, 
A / C Test (L ), 
(H ) & PWD 

Test 


50 


P. A . Maggy 


2 - 4 - 1960 


10 -1-2014 


.. 


B1-26075 /12 
dtd . 2 - 12 - 2013 


MOP, 
A /C Test (L ), 
(H ) & PWD 

Test 


51 


P. Sreesudha 


4 - 4 - 1958 


B1- 26075 /12 13 -12- 2013 
dtd . 2-12-2013 


MOP, 
A / C Test (L ), 
( H ) & PWD 

Test 


6th 


MAY 2014] 


IRRIGATION DEPARTMENT 


350 


ചീഫ് എഞ്ചിനീയറുടെ ( ജലസേചനവും ഭരണവും) തിരുവനന്തപുരം നടപടിക്രമം 

( ഹാജർ : പി. ലതിക ) 


വിഷയം. - 9 - 6 - 2005 മുതൽ 1- 4 - 2010 വരെയുള്ള സീനിയർ ഗൈഡ് ടൈപ്പിസ്റ്റുമാരുടെ അന്തിമ മുൻഗണനാ 

പട്ടിക ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. 
പരാമർശം. - 20 - 1- 2014 - ലെ ഉത്തരവ് ഐ . സി. 4- 359/ 2014 (2). 


ഉത്തരവ് നമ്പർ ഐ . സി . 4 - 359 /2014 തീയതി 10 - 3 -2014. 


ജലസേചന വകുപ്പിലെ 9 - 6 - 2005 മുതൽ 1- 4- 2010 വരെയുള്ള സീനിയർ ഗ്രേഡ് ടൈപ്പിസ്റ്റുമാരുടെ താൽക്കാലിക പട്ടിക 
പരാമർശ ഉത്തരവിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നു . ഇതോടൊപ്പം പ്രസ്തുത പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർ അപ്പീൽ 
സമർപ്പിക്കുന്നതിനായി ഒരു മാസം സമയം അനുവദിച്ചിരുന്നു . അനുവദിച്ചിരുന്ന സമയ പരിധിയായ 28 - 2 - 2014 -നുള്ളിൽ 
പരാതിയൊന്നും ലഭിച്ചിട്ടില്ല . ആയതിനാൽ 9 - 6 - 2005 മുതൽ 1- 4- 2010 വരെയുള്ള സീനിയർ ഗൈഡ് ടൈപ്പിസ്റ്റുമാരുടെ 
താൽക്കാലിക പട്ടിക അന്തിമമായി പ്രഖ്യാപിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

വകുപ്പിന്റെ വെബ്സൈറ്റായ www.irrigation . kerala. gov.in - ൽ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. എല്ലാ ഓഫീസർമാരും ടി 
പട്ടിക ഡൗൺ ലോഡ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. കേരള ഗസറ്റിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. 


ചീഫ് എഞ്ചിനീയറുടെ ( ജലസേചനവും ഭരണവും) കാര്യാലയം, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
ചീഫ് എഞ്ചിനീയർ. 


Final Seniority List of Senior Grade Typist for the Period from 9 -6 - 2005 to 1-4 -2010 


Sl. 


Name 


Rank 


Qualification 


Date of 
Birth 
(3) 


Date of 
Promotion 


No . 
- (1) 


No. 


( 2) 


( 4 ) 


(5) 


23 -3 -1964 


176 


1- 6-2006 


1 
2 


Sarojini, L . 
Mohanan , N . V. 


20- 5- 1964 


178 


1- 6- 2006 


P.D . C ., E & M ( H ) 
P.D . C ., E & M ( H ) 
MOP, A /C (L ), PWD 
S. S.L . C., E & M ( H ) 
P.D .C ., E & M (L ) 
S .S .L . C ., E & M ( H ) 


3 


Rema, K . M. 


8 - 4- 1959 


179 


1 - 6-2006 


4- 5 - 1954 


1 - 6- 2006 


4 
5 
6 


Santha, K . 
Rajalakshmi 
Sivadasan Pillai, K . K . 


14 -11 -1957 


1- 8-2006 
1-9 -2006 


25- 7- 1963 


M. A ., L . L . B ., E ( H ), M ( L ), 
MOP, A / C ( H ) 


7 


Thanka, K . K . 


8 -5 - 1960 


185 


1 - 12 -2006 


20 -5 -1959 


186 


8 
9 
10 


1-1-2007 
1- 2-2007 


2 - 7 -1959 


187 


1- 2- 2007 


24- 7-1961 
11- 2- 1960 


11 


1 - 2- 2007 


12 -3 - 1954 


1 -2 -2007 


B . Sc., E ( H ), M (L ) 
B .Sc ., E (L ), K .G .T.E . 
S . S .L . C ., E & M ( H ) 
P.D . C., E (L ), M (L ), MOP 
S.S .L . C ., E (L ) 
S. S.L .C ., E (L ) 
S. S.L .C ., E (L ), M (L ) 
S. S.L . C., E ( H ), M ( H) 
S.S . L . C., E (L ) 
S. S.L . C ., E (L ), M ( H ) 
P.D . C ., E ( L ), M ( H ) 


Vilasini 
Thomas, T. L . 
Ajitha, K . 
Sidhique, V. K . 
Mohan Nair, V. S . 
Ammini, 0 , C. 
Pankajam , A . 
Rasiya Beevi, E . M . 
Parvathy, C . 
Satheeshkumar, R . 


12 
13 
14 
15 
16 
17 


10 - 8-1957 


2 - 8 - 1956 


1 -3 -2007 
1- 3-2007 
1-3-2007 


28 - 7 -1963 


- 10-5 -1956 


194 


1- 3 - 2007 


30- 5- 1959 


l9s 


1- 3- 2007 


6th MAY 2014 ] 


IRRIGATION DEPARTMENT 


351 


( 3 ) 


(5) 


(6 ) 


26 -4 - 1954 


196 


P .D . C ., E & M ( H ) 


1 -4 - 2007 


31-5 - 1958 


18 
19 
20 
21 
22 


1 -4 - 2007 
1-5 -2007 


10 -3-1960 


Sathi Devi, J. 
Somanatha Panickar, S. 
Safiya Beevi, A . 
Syamala Kumari, K . S . 
Ally, P. K . 
Asokan , S . 
Ammini, P. B . 


198 
201 
202 
206 


13 -5 -1953 


S. S.L .C ., E (H ), M (L ) 
S .S.L .C ., E & M (L ) 
S.S .L .C ., E (L ), M (L ) 
S .S .L .C ., E (L ), M (L ) 
S .S.L .C ., E & M (H ) 


1 -5 - 2007 


1 -6 -2007 


25 -5 -1962 
31-5 - 1960 
25 -2- 1956 


207 


1-6 -2007 


24 


208 


1-6 - 2007 


B . A ., E ( H ) & M (L ), 
MOP, A /C ( L ), PWD 


Chandrika, M . 


30-4 - 1959 


1-6 -2007 


208 
( A ) 


B . A , (Eco . & His .) 
E (L ), M (L ) 


26 


Amritha Kumari Amma, K . 


2 -11- 1957 


008 


E (L ) 


1-6 - 2007 


27 


Thankamony, K . 


23-5 -1959 


08 


1 -6 - 2007 


S . S .L .C ., K .G . T.E , Agri., 
E . M . ( H ) 


28 


Reghu Pillai, R . 


1-6 - 1959 


7 -6 -2007 


S . S .L . C ., E & M (H ) S . S .E . 
(L ), M (H ) 


210 


23-5 -1959 
7 -5 -1961 


1-7-2007 
1-7 - 2007 


30 


211 


Subaidath , M . 
Mariyamma Varkey 
Radhamany, K . S. 
Ramlath , P. A . 
Balaram , M . R . 


24 - 10 - 1954 


31 
32 
33 


213 


S .S .L .C ., E (H ), M (L ) 
S .S .L .C ., E & M (L & H ) 
S.S.L .C ., E (L ) 
S.S.L .C., E (H ), M (L ) 
S.S.L .C . 


26 -5 - 1962 


214 


1- 7 - 2007 
19-7 - 2007 
19-7- 2007 


20 -5 -1960 


214 
( A ) 
215 


34 


Aliyamma, V . P. 


21- 11- 1957 


19 -7 -2007 


B . A ., E & M (L ) M .O . P. 
A /C (L ), PWD 


35 


Leela , C . 


20 -7 - 1961 


217 


S .S .L .C ., E (L ) 


1- 9- 2007 


36 


Valsamma, K . S . 


30-3- 1954 


218 


1- 9- 2007 


219 


5- 12- 1959 
23-7- 1957 
18 -9 -1955 


220 


022 


37 
38 
39 
40 
41 
42 
43 


16 - 4 - 1965 


224 


10-3- 1964 
1-6 - 1953 


Padmini, N . K . 
Robert, K . P. 
Xavier, P. V. 
Sebastian , M . V . 
Maimoon , V. S . 
Vasantha Keezhamath 
Annamma, N . X . 
Leelabhai Amma, L . 
Sarada , V. A . 
Rugmini, M . G . 
Anitha George 
Vasantha Kumari 
Sarojini, C . H . 


226 


S . S.L .C ., E & M (L ) 
A / C (L ), PWD 
S. S.L .C ., E & M (H ) 
P.D .C ., E & M (H ) 
S .S .L .C ., E (H ), M (L ) 
S.S .L .C ., E & M (H ) 
S.S .L .C ., E (L ) 
S .S.L .C ., E (H ), M (L ) 
S .S.L .C ., E (H ), M (L ) 
S .S.L .C ., E (H ), M (L ) 
S .S.L .C., E (L ) 
S .S.L .C ., E (L ) 
S . S.L .C ., E (H ), M (L ) 
S.S.L .C ., E (L ), M (L ) 
S .S.L .C ., E (L ) 


11-9- 2007 
1-10- 2007 
1- 10 -2007 
1-11- 2007 
1-11-2007 
1- 12 -2007 
1- 12- 2007 
1-12- 2007 
1- 1-2008 


24- 3 -1967 
8 - 10 -1956 


44 


227 
228 
229 
230 


29 -8 -1964 


45 
46 
47 
48 
49 


1-5 - 1971 
20-4 -1968 
25- 3 -1969 


1 -1 -2008 
1-2-2008 
1- 2- 2008 


15 - 10 - 1966 


233 


1 - 2- 2008 


6th May 2014 ] 


IRRIGATION DEPARTMENT 


352 


(2) 


(3) 


(5 ) 


(6 ) 


26 -5 - 1966 


235 


S .S .L .C ., E (L ) 


1 - 2 - 2008 


236 


20-1-1967 
21-5 - 1962 
15-5-1967 
27-5 -1969 


1-2-2008 
1-2 -2008 
26 -3 -2008 
26 -3 -2008 


(1) 
50 
51 
52 
53 
54 
55 
56 
57 
58 
59 
60 
61 


8- 3- 1971 


1-6 - 2008 


1-6 -2008 


12-1 - 1960 
22-4 -1966 


1 -6 - 2008 


11-5 - 1969 


1 -6 - 2008 


15 - 3 - 1966 


1 -8 - 2008 


Usha Kumari, P. 
Amina, C . 
Resheeda Beevi, R . 
Vijaya, K . 
Abdulkutty , K . 
Sukumaran , P. S . 
Joseph Thomas 
Liziyamma John 
Nesry, T. M . 
Kamaruneesa , P. S . 
Viswesari, V . 
Jayalekshmi, N . R . 
Krishnan , U . 
Vinitha, R . 
Padmakumari, B . K . 
Padmini, N . V . 
Gopalan , M . P. 
Geetha, J. 
Muhamad Salim 

Cholackal 


S.S.L .C ., E (L ) 
S.S.L .C ., E (L ) 
S .S.L .C ., E (L ) 
S .S.L .C ., E (L ) 
S. S.L .C ., E (L ) 
S.S .L .C ., A (L ), M . O . P. 
S.S .L .C ., E (H ) M (L ) 
S .S .L .C ., E & M (H ) 
P.D .C ., E & M (H ) 
S .S .L . C ., E & M (H ) 
S.S.L .C ., E (L ) 
S .S.L .C ., E (L ) 
S.S.L .C., E (H ), M (L ) 
S.S.L .C ., E (H ) „M (L ) 
S.S.L .C ., E & M (H ) 
S.S.L .C ., E & M (H ), SH (L ) 
S.S.L .C ., E (H ), M (L ) 
S .S .L .C ., E (L ) 


8 -4 - 1968 


1-8 -2008 


1-8 -2008 
1-8-2008 


9-8-1964 
11 -4 -1962 
25-5-1965 
15 -5 - 1956 
28 -5 -1967 


1 - 10 - 2008 


1- 10-2008 
1 -10 -2008 


63 
64 
65 
66 
67 
68 


25 -3 - 1967 


1- 10 -2008 


1- 10 - 2008 


20-5-1961 
31-5 - 1966 


1 - 11-2008 


69 


Prakasini, M . K . 


10- 1- 1960 


1 - 11 - 2008 


S .S .L .C ., E (H ), 
M ( H ), Shorthand (E ) Lower 


28 -4 - 1965 


1- 11- 2008 


1- 11- 2008 
1- 11 -2008 


70 
71 
72 
73 
74 
75 
76 
77 
78 


Michael, M . J. 
Prakasan , K . V. 
Abdul Latheef, P. K . 
Cicili, A . M . 
Benni Xavier, T. C . 
Jayasree , K . K . 
Roshna Muhamad 
Davis , M . A . 
Lalu, K . 


13- 2- 1961 
31-5-1970 
2 - 10 - 1955 
22-5-1967 


1- 11- 2008 


S. S.L .C ., E (L ) 
S.S.L .C ., E & M (H ) 
M . Com ., E & M (L) 
S. S.L .C ., E & M (L ) 
S.S .L .C ., E (H ), M (L ), M .O .P. 
B . Com ., E & M (H ) 


1- 12 -2008 


9 -5 - 1965 


6 -3-1967 


S .S .L .C ., E (L ) 


1 - 12 - 2008 
1-12- 2008 
1-12-2008 


24- 9 - 1964 


24 -4 - 1960 


19 - 12 - 2009 


79 


Ramachandran , V . 


10 -9- 1967 


B . A ., E & M (L ) 
S .S .L .C ., E (L ) 
S. S .L .C ., 
MOP, PWD, A / C (H ) 
S. S .L .C . 


1 -4- 2009 


80 


Valsala , S . 


30 -6 - 1962 


1 - 4 - 2009 


P.D . C ., E (L & H ), M (L ) 


26 -3-2010 


26 - 3 - 2010 


81 
82 
83 
84 


Harikrishnan , M . 
Sheela , M . B . 
K . Vimala 
P. Pradeepkumar 


243- 1961 
31-5 -1966 
15-3- 1965 
12 -5 - 1965 


46 


S.S.L .C ., E (H ), (L), A /C (L ) 
S .S.L .C ., E (H ), M (L ) 
S.S.L.C ., A /C (L ) 


26-3-2010 
26 -3 -2010 


6th 


MAY 2014] 


IRRIGATION DEPARTMENT 


353 


- (1) 


(2) 


(3 ) 


(5) 


( 6) 


28-3-1964 


26-3 -2010 


18 - 4-1963 


14-2010 


8- 2 - 1966 


1- 4-2010 


85 
86 
87 
88 
89 
90 


M . K . Sathi 
K . R . Yesodha 
V. R . Sujatha 
K . Surendran Pillai 
Mary Nicholas 
Radha , K . 


4 - 6- 1963 


1 - 4- 2010 


S. S.L .C ., E ( H) 
S. S.L . C., E ( H ) 
S. S.L . C., E ( H ) 
S . S.L . C., E ( H), M ( L ) 
S.S .L . C ., E (L ) 
P.D . C ., ITI ( D ), E ( L & M ), M 
(L & H ), CWP 
S . S.L . C., E (L & H ), Mal (L ) 


12 -1 -1958 


1 - 4- 2010 


141965 


1 -4 -2010 


91 


P. P . Anitha 


31- 5 - 1966 


1 -4 - 2010 


ദർഘാസ് പരസ്യം 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 8- 5 - 2014 , 3 മണിവരെ. 


നമ്പർ ഡി6 - 671/2008 . 


2014 ഏപ്രിൽ 21. 


ദർഘാസ് തുറ ക്കു ന്ന തീയ തിയും സമയവും 
8 - 5 - 2014, 3.30 മണി. 


കരാറുകാരുടെ യോഗ്യത - കമനമ്പർ 1- ന് " ഡി യും 
അതി നു മുകളിലും, ക്രമനമ്പർ 2 - ന് " സി യും അതി നു 
മുകളിലും. 


കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം വൻകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് അനുയോജ്യരായ അംഗീകൃത 
കരാറുകാരിൽനിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത ത പാ ലിൽ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . കൊറിയർ സർവ്വീസ് മുഖേന 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. പ്രസ്തുത 
ദിവസം അവധിയാകുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം 
ഇതേ സമ യ ങ്ങ ളിൽ ദർഘാ സു കൾ സ്വീക രി ക്കു ന്നതും 
തുറക്കുന്നതുമാണ്. 


പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 


നിരത 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


ദ്രവ്യം 


കേരള സർക്കാരിന്റെ 100 - ന്റെ മുദ്രപത ത്തിൽ 
ജല സേചന വകുപ്പിന് ബാധകമായ പ്രാഥമിക കരാറും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയ ആവശ്യമായ 
സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിര ത ദ വ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാ സു കൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. 1990 - ലെ കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. ആർ. എം .എഫിൽ (റിവർ മാനേജ്മെന്റ് 
ഫണ്ട്) ഉൾപ്പെട്ട പണിക്ക് അധിക അടങ്കൽ തുക ( ടെണ്ടർ 
എക്സസ്) അനുവദിക്കുന്നതല്ല. 

- തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കുന്ന 
ദർഘാസുകളോടൊപ്പം ജി. ഒ . ( എം എസ്.) നമ്പർ 135 / 97 
കോ -ഓപ്പറേറ്റീവ്, തീയതി 13 - 11- 1997 നിഷ്ക്കർഷിക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവൃത്തിയുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


1 53 ഇള / 2013 -14 - നെയ്യാർ ജലസേചന പദ്ധതി 

നെയ്യാർ ഡാമിലെ കുട്ടികളുടെ പാർക്കിൽ 
ഇൻസിനറേറ്റർ യൂണിറ്റിന്റെ നിർമ്മാണവും 
അനുബന്ധ പണികളും (പുനർദർഘാസ്) 
- 5.60 ലക്ഷം 


14 ,000 


2 01 / ഇഇ /2014 - 15 - ആർ. എം . എഫ്. കരമനയാറ്റിൽ 
പള്ളത്തുകടവിന് താഴെ ഭാഗത്തായി വലതു 
കരയിലെ സംരക്ഷണഭിത്തി നിർമ്മാണം 
- 15 ലക്ഷം 


- പൊതുമരാമത്ത് ജലസേചന വകുപ്പിലെ ദർഘാസുകളെ 
- സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


37 ,500 


ദർഘാസ് പമാ ണ ത്തിന്റെ വില കമനമ്പർ 1- ന് 
S 1,200 + വാറ്റ്, ക്രമനമ്പർ 2 - ന് " 2, 300 + വാറ്റ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
വൻകിട ജലസേചന വിഭാഗം, 
തിരുവനന്തപുരം. 


ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും -5 - 5- 2014 ഉച്ചയ്ക്ക് 1 മണിവരെ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


6th 


MAY 2014] 


IRRIGATION DEPARTMENT 


354 


ദർഘാസ് പരസ്യം 

എത്തിക്കേണ്ടതാണ്. കൊറിയർ സർവ്വീസിൽ അയയ്ക്കുന്നതോ 
നമ്പർ ഡി . ബി . ജനറൽ 146 / 94 . 

2014 ഏപ്രിൽ 23 . നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും രേഖപ്പെടുത്തിയ 
കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ചെറുകിട 

മുദ്രവച്ച കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്ക് ജല വിഭവ വകുപ്പിലോ 

ലഭിച്ച ദർഘാസുകൾ 14 - 5 - 2014 വൈകുന്നേരം 4 മണിക്ക് 
പൊതുമരാമത്ത് വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും പ്രവർത്തിയുടെ പേര് 

മറ്റ് ഉദ്യോഗസ്ഥനോ അപ്പോൾ ഹാജരാകുന്ന കരാറുകാരുടെ 
ആലേഖനം ചെയ്തിട്ടുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. അന്നേദിവസം 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 4 മണിവരെ 

ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 മണിക്ക് 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 

തുറക്കുന്നതുമാണ്. നിരതദ്രവ്യമായി ഇന്ദിരാ വികാസ്പത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

സ്വീകരിക്കുന്നതല്ല . ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് 
അടങ്കൽ തുകയും 

വകുപ്പിലേയും ദർഘാസുകളെ സംബന്ധിക്കുന്ന മറ്റെല്ലാ 
- പദ്ധതി സംരക്ഷണം 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. ലേബർ 

കോൺട്രാക്ട് സൊസൈറ്റികൾ ദർഘാസിനോടൊപ്പം അവരുടെ 
1 1/ ഇ . ഇ . എം . ഐ ./ 2014 - 15 - തിരുവനന്തപുരം 

യോഗ്യത , കൈവശമുള്ള പണികൾ, അവർക്കെടുക്കാവുന്ന 
കോർപ്പറേ ഷ നിൽ നാലാഞ്ചിറ വാർഡിൽ 

പണികളുടെ സാമ്പത്തിക പരിധി മുതലായവ ഉൾക്കൊള്ളുന്ന 
ചാലക്കുഴി ലെയിനിനു സമീപം നിലവിലുള്ള 

സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറിൽനിന്ന് 
തോടിന്റെ ചെളി നീക്കംചെയ്യുന്ന പണികളും 

ലഭിച്ചത് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
കവറിംഗ് സ്ലാബ് ഇടുന്ന പണികളും 

ജി. ഒ. ( പി )നമ്പർ 84 / 97 / പി. ഡബ്ല . ആന്റ് റ്റി. പ്രകാരമുള്ള 
" 2.8 ലക്ഷം 

7 ,000 

നിബന്ധനകളെല്ലാം ഈ ദർഘാസിനും ബാധകമാണ്. 
2 98 / ഇ . ഇ . എം . ഐ . 2013 - 14 - ആര്യ ങ്കോട് 
പഞ്ചായത്തിൽ തുടലി വാർഡിൽ കോവിലുവിള 

എക്സിക്യൂട്ടീവ് 
പു ല കി ൽ കാ ണം താ ട് ബ ണ്ടി ന 

എഞ്ചിനീയറുടെ കാര്യാലയം, 
പു ന രു ദ്ധാ രണം ( പു ന ർ ദർഘാസ്) 

ചെറുകിട ജലസേചന വിഭാഗം, 

( ഒപ്പ്) 
- 10 ലക്ഷം 

25,000 അമ്പലമുക്ക്, 

എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ. 
- ദർഘാസ് പമാ ണ ത്തിന്റെ വില കമനമ്പർ 1 - ന് 
600 + വാറ്റ് @ 5 % , ക്രമനമ്പർ 2 - ന് 1, 500 + വാറ്റ് 
@ 5 %. 
കരാ റു കാരുടെ വിഭാഗം - കമ നമ്പർ 1 - ന് ക്ലാസ് 

ദർഘാസ് പരസ്യം 
" ഡി യും അതി നു മു ക ളി ലും , കമ ന മ്പർ 2 - ന് ക്ലാസ് 

നമ്പർ എച്ച്. ഡി. 1579 / 95. 

2014 ഏപ്രിൽ 22. 
“ സി യും അതിനുമുകളിലും. 
പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി കമനമ്പർ 1- ന് 

കേരള ഗവർണ്ണർക്കുവേണ്ടിഎക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
3 മാസം. ക്രമനമ്പർ 2 - ന് 4 മാസം. 

ഇറിഗേഷൻ ഡിവിഷൻ, ആശ്രാമം, കൊല്ലം താഴെ പറയുന്ന 

പ്രവൃത്തിക്ക് പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിൽ രജിസ്റ്റർ 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും 12 -5 - 2014 

ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ 
വൈകുന്നേരം 4 മണിവരെ താഴെ ഒപ്പു വച്ചിട്ടുള്ള 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 

നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ദർഘാസുകളുടെ കൂടെ 100- ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത 

ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റർ 
ഫാറത്തിലുള്ളതു പ്രകാരം തയ്യാറാക്കിയ പ്രാഥമിക കരാർ 

ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ വഴിയോ 
പത്രം സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക കരാർപത്രം ഇല്ലാതെ 

- നേരിട്ടോ സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
സമർപ്പിക്കുന്ന ദർഘാസുകൾ ഒരു കാരണവശാലും തപാലിൽഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് വകുപ്പ്ഉത്തരവാദിയല്ല. 
പരിഗണിക്കുന്നതല്ല. 1984 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ദർഘാസുകൾ സ്വീക രി ക്കുന്ന ദിവസം അവധിയായാൽ 
ക്ഷേമനിധി നിയമത്തിലെ 8 ( 2 ) വകുപ്പനുസരിച്ച് തൊട്ടടുത്ത ദിവസം ദർഘാസ് പ്രകാരമുള്ള സമയങ്ങളിൽ 
പസ്തതപണിയെടുക്കുന്ന കരാറുകാരൻ പവ്യത്തിയുടെ ദർഘാസ് സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. ദർഘാസിൽ 
മൊത്തം ചെലവിന്റെ ഒരു ശതമാനം നിർമ്മാണ തൊഴിലാളി പങ്കെടുക്കുന്ന കരാറുകാർ അവരുടെകരാർ ലൈസൻസിന്റെ 
ക്ഷേമനിധി ഫണ്ടിലേക്ക് നൽകാൻ ബാദ്ധ്യസ്ഥനാണ്. 

സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ലേബർ കോൺട്രാക്ട് സഹകരണ 
നിരതദ്രവ്യം തിരുവനന്തപുരം ചെറുകിട ജലസേചന വിഭാഗം 

സംഘങ്ങൾ ജോയിന്റ് രജിസ്ട്രാർ നൽകുന്ന നടപ്പുവർഷത്തെ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റിയെടുക്കത്തെക്ക രീതിയിൽ 

യോഗ്യതാ പ്രമാണം, കൈവശമുള്ള പ്രവൃത്തികളുടെ കണക്ക്, 
വാങ്ങേണ്ടതും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

അവർക്കെടുക്കാവുന്ന പ്രവൃത്തികളുടെ സാമ്പത്തിക പരിധി, 
- പൂരിപ്പിച്ച ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ/ സ്പീഡ് 

സൊസൈറ്റികൾക്ക് ബാധകമായ നിബന്ധനകൾ മുതലായവ 
പോസ്റ്റ്മുഖേന മാത്രം 14 - 5 - 2014 വൈകുന്നേരം 4 മണിക്ക് 

ഉൾക്കൊള്ളുന്ന പ്രമാണം ബന്ധപ്പെട്ട ജോയിന്റ് രജിസ്റ്റാറിൽ നിന്ന് 
മുമ്പായി താഴെ ഒപ്പുവച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ ലഭിച്ചത്എന്നിവ ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് 


6th 


MAY 2014] 


IRRIGATION DEPARTMENT 


355 


കൂടാതെ ദർഘാസിൽ പങ്കെടുക്കുന്നവർ - 100 വിലയുള്ള 
മുദ്ര പ ത ത്തിൽ പ്രഥമ കരാർ ദ ർ ഘാ സി നോ ടൊപ്പം 
സമർപ്പി ക്കേ ണ്ട താ ണ് . ദർ ഘാ സിൽ പങ്കെ ടു ക്കു ന്ന 
കരാറു കാർ അവരുടെപാൻകാർഡിന്റെഅസ്സൽ പകർപ്പും 
സമർപ്പിക്കേണ്ടതാണ്. 


-- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 1/ 2 014 - 15 - റിവർ മാനേ ജ് മെന്റ് ഫണ്ട്- 
പവിത്രേശ്വരം പഞ്ചായത്തിൽ വേലാമൂഴിക്കടവിന് സമീപം 
കല്ലട യാ റിന്റെ ഇട തു ക രയുടെ സംരക്ഷ ണ പ ണികൾ 
- 9 ലക്ഷം. 


ദർഘാസ് ഫോറം ലഭിക്കുന്നതിനു ജോയിന്റ് രജിസ്ട്രാർ 
നൽകിയിട്ടുള്ള യോഗ്യത സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, ഇപ്പോൾ 

കൈവശം വെച്ചിട്ടുള്ള പണികൾ, അവർക്ക് ഏറ്റെടുക്കാവുന്ന 
പണികളുടെ സാമ്പത്തിക പരിധി, ഏറ്റെടുത്തിട്ടുള്ള പണികൾ 
സബ്ലറ്റ് ചെയ്യുന്നില്ല എന്ന സർട്ടിഫിക്കറ്റ് ഇവയുടെ ഒറിജിനൽ 
(ബന്ധപ്പെട്ട അസി. രജിസ്ട്രാർ നൽകിയത്) ഹാജരാക്കേണ്ടതാണ്. 
ടെണ്ടർ രേഖകളോ ടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ 
കോപ്പിയും അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകുന്ന മേൽ സൂചിപ്പിച്ച് 
സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സമർപ്പിക്കേ ണ്ട താ ണ്. 
കൂടാതെ ദർഘാസിൽ പങ്കെടുക്കുന്ന ലേബർ കോൺട്രാക്ട് 

കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ടി പ്രവർത്തികൾക്കായി 
നിയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന അംഗങ്ങളുടെ തിരിച്ചറിയൽ 
രേഖ ദർഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . 
കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തോടെ ഏറ്റെടുത്തിട്ടുള്ള 
പ്രവൃത്തികൾക്ക് ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് 
നിരക്കു അ നു വ ദി ക്കു ന്ന തിൽ പ്രത്യേക പരി ഗ ണ ന 
നൽകുന്നതല്ല . 
കമ - ടെണ്ടർ നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം - 22,500. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - 1,500 + വാറ്റ്. 

ദർഘാസ് വിതരണം ചെയ്യുന്ന തീയതിയും സമയവും 
8 - 5 - 2014, 4 മണിവരെ. 


- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 13- 5-2014, 
4 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 13 - 5 - 2014, 
4. 30 മണി. 


വരൾച്ചാ ദുരിതാശ്വാസം 


ദർഘാസ് ഉറപ്പിക്കുന്ന കാലാവധി- 4 മാസം. 


പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി 6 മാസം. 


1 1/ ഇ . ഇ ./ 2014- 15/ എം . ഐ - കല്ലുവാതുക്കൽ 
പഞ്ചായത്തിൽ അടു തല ജല അതോറിറ്റി 
പമ്പ് ഹൗസിന് സമീപം താൽക്കാലിക ബണ്ട് 
നിർമ്മാണം - 6 ലക്ഷം 


കരാറുകാരുടെ യോഗ്യത " സി യും ഉപരിയും. 


15 , 000 


ജലവിഭവ വകുപ്പിലേയും പൊതുമരാമത്ത് വകുപ്പിലേയും 
ദർഘാസുകളെ സംബന്ധിച്ച് പൊതുവായി നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


10 , 000 


2 2 / ഇ . ഇ ./ 2014 - 15 / എം . ഐ - ആദിച്ചനല്ലൂർ 

പഞ്ചായത്തിൽ കട്ടച്ചൽ ജല അതോറിറ്റി 

പമ്പ് ഹൗസിന് സമീപം ടി - - 4 ലക്ഷം 
3 3/ ഇ . ഇ ./ 2 0 14- 15/ എം . എ - നെടുമ്പന 

പഞ്ചായത്തിൽ പള്ളിമൺ ജല അതോറിറ്റി പമ്പ് 
ഹൗസിന് സമീപം ടി - 4. 50 ലക്ഷം 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ജലസേചന വിഭാഗം, 
കൊല്ലം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


11,250 


4 4/ ഇ . ഇ ./ 2 014 - 15/ എ ം . എ - നെടുമ്പന 

പഞ്ചായത്തിൽ കുണ്ടുമൺ ജല അതോറിറ്റി 
പമ്പ് ഹൗസിന് സമീപം ടി - 4.50 ലക്ഷം 11,250 


അടിയന്തിര ദർഘാസ് പരസ്യം 
നമ്പർ ഡി1 - 1425 / 07 വാല്യം- 3. 

| 2014 ഏപ്രിൽ 16 . 


5 5 / ഇ . ഇ ./ 2014 - 15 / എം . ഐ - തഴവ പഞ്ചായത്തിൽ 
പാവുമ്പ എൽ. ഐ . സ്റ്റേഷന് സമീപം പള്ളിക്കൽ 
തോടിന് കുറുകെ താൽക്കാലിക ബണ്ട് 
നിർമ്മാണം - 6 ലക്ഷം 


15 , 000 


6 6 / ഇ . ഇ ./ 2014 - 15 / എം . ഐ - തൊടിയൂർ 
പഞ്ചായത്തിൽ ആര്യംപാടം എൽ. എ . 
സ്റ്റേഷന് താഴെ പള്ളിക്കൽ തോടിന് കുറുകെ 
ടി - 5 ലക്ഷം 


12 , 500 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, ആശാമം , കൊല്ലം താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃ 
ത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറു ക ളിൽ 6 - 5 - 2014 , 3 മണിവരെ രജിസ്റ്റർ ചെയ്ത 
തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാല 
താമസങ്ങൾക്ക് ഈ ഓഫീസ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 
ദർഘാസു കൾ സ്വീക രി ക്കുന്ന ദിവസം അവധി യാ യാൽ 
തൊട്ടടുത്ത ദിവസം 3 മണിവരെ ദർ ഘാ സു കൾ 
സ്വീക രി ക്കു ന്ന താണ്. ദർ ഘാ സിൽ പങ്കെ ടു ക്കുന്ന 
കോൺടാക്ടർമാർ അവരുടെ ലൈസൻസിന്റെ അറ്റസ്റ്റഡ് 
കോപ്പിയും ടെണ്ടറിനോടോപ്പം കർശനമായും സമർപ്പിക്കേണ്ട 
താ ണ് . ഇന്ദിരാ വികാ സ് പതം നിരതദ വ്യ മായി 
സ്വീകരിക്കുന്നതല്ല. ലേബർ കോൺടാക്റ്റ് സൊസൈറ്റികൾ 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 5 ഇവയ്ക്ക് 
- 1,200 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 800 + വാറ്റ്, ക്രമനമ്പർ 3, 4 
- ഇവയ്ക്ക് - 900 + വാറ്റ്, ക്രമനമ്പർ 6- ന് 1,000 + വാറ്റ്. 

ദർഘാസ് വിതരണം ചെയ്യുന്ന തീയതിയും സമയവും 
2 - 5 -2014 , 4 മണി വരെ. 


ദർഘാസ് പ്രമാണം സ്വീക രി ക്കുന്ന തീയതിയും 
- സമയവും - 6 - 5- 2014, 3 മണി വരെ. 


6th 


MAY 2014] 


IRRIGATION DEPARTMENT 


356 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 6 - 5 - 2014, 


നിരത് 


കമ 
നമ്പർ 


4 മണി. 


- 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 


പാ . 


ദ്രവ്യം 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 1 മാസം. 


കരാറുകാരുടെ യോഗ്യത - " സി യും ഉപരിയും. 


പൊതു മ രാ മത്തു വകുപ്പിലും ജല വി ഭവ വകു പ്പി ലും 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


- 1 02 / ജെ . ഡി ./ 2013 - 14 - ആലപ്പുഴ ജില്ലയിൽ 

ചേർത്തല കോസ്റ്റൽ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ 
കീഴിൽ പുതിയ കൺട്രോൾ പോയിന്റ് സ്റ്റോൺ, 
അലയ്ൻമെന്റ് സ്റ്റോൺ, കിലോമീറ്റർ സ്റ്റോൺ, 
ബെഞ്ച്മാർക്ക് സ്റ്റോൺ എന്നിവ സ്ഥാപിക്കുന്ന 
പണികൾ - 6,00,000 

15,000 
2 03 / ജെ . ഡി./2013 -14 - ആലപ്പുഴ ജില്ലയിൽ ചേർത്തല 

കോസ്റ്റൽ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ കീഴിൽ 
സി. പി. 810 മുതൽ 845 വരെ പുതിയ കൺട്രോൾ 
പോയിന്റ് സ്റ്റോൺ, അലയ്ൻമെന്റ് സ്റ്റോൺ, 
കിലോമീറ്റർ സ്റ്റോൺ, ബെഞ്ച്മാർക്ക് സ്റ്റോൺ 
എന്നിവ സ്ഥാപിക്കുന്ന പണികൾ 3, 30,000 8,300 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയം, 
മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
കൊല്ലം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


ദർഘാസ് പ്രമാണത്തിന്റെ വില - കമ നമ്പർ 1- ന് 
1,200 + മൂ . വ . നി ., ക്രമനമ്പർ 2 - ന് 700 + മൂ . വ . നി . 


നമ്പർ 04/ ജെ . ഡി / 2013 - 14. 


2014 മാർച്ച് 26. 


S 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ജോയിന്റ് ഡയറക്ടർ, - കരാറുകാരുടെ യോഗ്യത - " ഡി യും അതിനുമുകളിലും. 
കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് സ്റ്റഡീസ്, തൃശ്ശൂർ താഴെ 

പ്രവർത്തി തീർക്കേണ്ട കാലാ വധി - ക്രമനമ്പർ 1- ന് 
പറ യു ന്ന പ വ ത്തി ക ൾ ചെയ്യു ന്ന തി നു വേണ്ടി കേരള 

5 മാസം, ക്രമനമ്പർ 2 - ന് 4 മാസം. 
പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 

- പൊതു മ രാ മത്ത് വകു പ്പിൽ എ , ബി എന്നീ ക്ലാസ്സ് 
യോഗ്യരായ കരാറുകാരിൽ നിന്നും മുദ്ര വച്ച കവറുകളിൽ 

രജിസ്ട്രേഷനുള്ള അർഹരായ കരാറുകാർക്ക് മാത്രമേ ദർഘാസ് 
മത്സരാടിസ്ഥാനത്തിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രമാണങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ദർഘാസ് സംബന്ധിച്ച് 
ദർഘാസുകൾ ഇന്ത്യൻ തപാൽ വകുപ്പ് രജിസ്റ്റേർഡ്/ സ്പീഡ് 

കൂടുതൽ വിവരങ്ങൾ താഴെ ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പോസ്റ്റ്മുഖേന ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 

കാര്യാലയത്തിൽ നിന്നും 5 മണി വരെ എല്ലാ പ്രവൃത്തി 
കൊറിയർ വഴി ലഭിക്കുന്ന ദർഘാസുകൾ തിരസ്കരിക്കുന്ന 

ദിവസങ്ങളിലും അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണം വാങ്ങി 
താണ്. ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും രേഖപ്പെടുത്തിയ 

ക്കു വാൻ രജിസ്ട്രേഷൻ കാർഡ് കൊണ്ടു വരേണ്ടതാണ്. 
മുദ്രവച്ച കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. 

ദർഘാസ് ( പമാ ണ ത്തിനുള്ള അപേക്ഷാ ഫോ റ ത്തിൽ 
- ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും 

രജിസ്ട്രേഷൻ നമ്പർ എഴുതേണ്ടതാണ്. നിരതദ്രവ്യം ജോയിന്റ് 
സമയവും - 2 - 5 - 2014 , 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 4 മണി 

ഡയറക്ടറുടെ പേരിൽ അധികാ ര പ്പെടു ത്തി യിട്ടുള്ളതും 

ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളതുമായിരിക്കണം. ദർഘാസിനോടൊപ്പം 
വരെ. 

S 100 - ന്റെ വിലയുള്ളമുദ്രപത്രത്തിൽ തയ്യാറാക്കിയ നിശ്ചിത 
- പൂരിപ്പിച്ച ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും ഫോറത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തി 
സമയവും - 8- 5 - 2014 ഉച്ചതിരിഞ്ഞ് 2.30 മണി വരെ. 

രിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
- ടി ദർഘാസുകൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോ 

ആവ ശ്യ മായ നിര തദവ്യം കെട്ടി വ യ് ക്കാ ത്ത തു മായ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 

ദർഘാസുകൾ തിരസ്കരിക്കുന്നതാണ്. നിരതദ്രവ്യമായി 

എടുക്കുന്ന നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് കിസാൻ 
ഹാജരുള്ള കരാറുകാരുടെ നിയമാനുസൃത ഏജന്റുമാരുടെ 

വികാസ് പ്രതം എന്നിവ ജോയിന്റ് ഡയറക്ടറുടെ പേരിൽ 
സാന്നിദ്ധ്യത്തിൽ 8 -5 - 2014 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തുറക്കു 

പണയപ്പെടുത്തിയിരിക്കണം (ഇന്ദിരാ വികാസ് പത്രങ്ങൾ 
ന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന 

നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല ) . കേരള ജലസേചന 
അവസാന ദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി 

വകുപ്പിൽ പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസ് സംബന്ധിച്ച് 
ദിവസം ഉച്ചയ്ക്ക് 2 . 30 മണി വരെ ദർഘാസുകൾ 

നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
സ്വീക രി ക്കു ന്നതും അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 
3 മണിക്ക് തുറക്കുന്നതു മാ ണ് . ദർഘാസിന്റെ കാലാവധി ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയം, 
അവ സ്വീകരിക്കുന്ന തീയതി മുതൽ നാലുമാസം ആയിരിക്കും. കോസ്റ്റൽ എഞ്ചിനീയറിംഗ് 
തപാലിൽ വരുന്ന കാലതാമസത്തിന് കരാറുകാരൻ ഉത്തരവാദി ഫീൽഡ് സ്റ്റഡീസ്, 

- ( ഒപ്പ്) 
യായിരിക്കും. 

തൃശ്ശൂർ- 20. 

ജോയിന്റ് ഡയറക്ടർ. 


6th MAY 2014] 


IRRIGATION DEPARTMENT 


357 


ദർഘാസ് പരസ്യം 


( 2) 


- (3 ) 


നമ്പർ ഡി4 - ടെണ്ടർ/ 2014 - 15 ( 1). 


2014 ഏപ്രിൽ 11. 


- 4 /2014 -15 - ടി ഇടതുകര പ്രധാന കനാൽ 
കുത്തനൂർ ശാഖ കനാലിന്റെ 2/ 800 കി . 
മീറ്ററിനും 2 / 900 കി . മീറ്ററിനും ഇടയി 
ലുള്ള ഭാഗത്തെ ടി - 9,98,723 


25,000 


5 / 2014 - 15 - ടി ഇടതുകര പ്രധാന കനാൽ 
കുത്തനൂർ ശാഖ കനാലിന്റെ 1/700 കി . 
മീറ്ററിനും 1/ 850 കി . മീറ്ററിനും ഇടയിലുള്ള 
ഭാഗത്തെ ടി - 9,99,472 


25 , 000 


- കേരള ഗവർണ്ണർക്കു വേണ്ടി പാല ക്കാട് മല മ്പു ഴ 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിതയോ ഗ്യ ത യുള്ള 
കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
തപാ ലിൽ രജിസ്റ്റേർഡ്/ സ് പീഡ് പോസ്റ്റ് ആയി മാത്രം 
ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ വകുപ്പ് ഉത്ത ര വാ ദി യാ കു ന്ന ത ല്ല . ദർഘാ സു കൾ 
13 - 5 - 2014 വൈകുന്നേരം 1 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 3 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോ 
തൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം അവധിയായിരുന്നാൽ അതിനടുത്ത പ്രവർത്തി 
ദിവസം ദർഘാസുകൾ പരിഗണിക്കുന്നതാണ്. ദർഘാസിന്റെ 
കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം 
ആയിരിക്കും. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - ക്രമനമ്പർ 1, 3, 4, 5 
ഇ വയ് ക്ക് 1, 500 + വാറ്റ് + സെസ്സ്, ക്രമ നമ്പർ 2 - ന് 
- 2,000 + വാറ്റ് + സെസ്സ്. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 8 - 5 - 2014 ഉച്ചയ്ക്ക് 1 മണിവരെ. 


കരാറുകാരുടെ ക്ലാസ്സ് " സി യും അതിനു മുകളിലും. 


പ്രവൃത്തിയുടെ നിർമ്മാണ കാലാവധി 6 മാസം. 


നിരത് 


കമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


ദ്രവ്യം 


നമ്പർ 


- (1) 


( 2) 


1 


1/ 2014- 15 - മല മ്പുഴ പദ്ധതി - ഇട തു കര 
( പധാന കനാൽ-ചൂല നൂർ കനാലിന്റെ 
17 / 200 കി . മീ - നും 17 / 350 കി. മീ - നും 
ഇടയിലുള്ള ഭാഗത്തെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികൾ " 9,90,984 


ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് ( പമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു. ദർഘാസുകളോടൊപ്പം 
- 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്തി രി ക്ക ണം . നിര ത ദ വ്യം എക് സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അദ്ദേഹത്തിന് ഏതു സമയത്തും മാറത്തക്ക വിധത്തിൽ 
അധികാരപ്പെടുത്തിയതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടി 
വയ്ക്കാ ത്ത തു മായ ദർഘാസുകൾ നിരസിക്കു ന്ന താ ണ്. 
1989 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമ 
ത്തിലെ (2 ) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവർത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴി ലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകു വാൻ ബാധ്യ സ്ഥ നാ ണ് . കേരള 
പൊതുമരാമത്ത്/ ജല സേചന വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നില വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


24,800 


2 


2 /2014 - 15 ടി ഇടതുകര പ്രധാന കനാൽ 
ചൂല നൂർ കനാലിന്റെ മഞ്ഞളൂർ ശാഖ 
കനാലിലെ 0/450 കി. മീ.- നും 0/650 കി. മീ - നും 
ഇടയിലുള്ള ഭാഗത്തെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികളും 0/600 കി. മീലുള്ള കേടുപാടുള്ള 
ഡോപ്പിന്റെ പുനർ നിർമ്മാണ പ്രവൃത്തികളും 
12,89, 185 


32 ,250 


- 3/ 2014- 15 ടി ഇടതുകര പ്രധാന കനാൽ 
ഇടതുകര പ്രധാന കനാലിന്റെ 21/ 127 കി. മീ - നും 
21 /200 കി. മീ - നും ഇടയിലുള്ള ഭാഗത്തെ 
അടിയന്തിര സംരക്ഷണ പ്രവൃത്തികൾ 
9, 99,705 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ജലസേചന വിഭാഗം, 
മലമ്പുഴ. 

( ഒപ്പ്) 
( ഫോൺ: 0491 2815111) എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


25, 000 


